Kerala Gazette No. 25 dated 23rd June 2009. 
PART I 


Section iv 


COVERNM 


Mungu 
MENT OF 


KERALA 


74 


GOVERNMENT OF KERALA 


Local Self Government (FM ) Department 


NOTIFICATION 


G O . (P ) No. 71/2009 /LSGD . 


Dated , Thiruvananthapuram , 2nd May, 2009 . 


S . R . O . No. 528 /2009 . — In exercise of the powers conferred by the first 
proviso to Section 271 of the Kerala Municipality Act, 1994 ( Rule 20 of 1994 ) and 
in supercession of all existing notifications on the subject, the Government of 
Kerala hereby specify the minimum rates of tax with effect from 1 -4 - 2009 that the 
council shall levy under the said section , on any person who erects, exhibits , 
fixes or retains upon or over any land , building , wall hoarding or structure in 
Kochi Municipal Corporation area , any advertisement or who displays any 
advertisement to public view in any manner in such area , namely: - 


EDULE 


SI. 


Revised Rate 


No . 


Details of Items 


Existing 

Rate 
(Rs. Ps.) 


(Rs. Ps.) 


( 1) 


(3) 


(4) 


1 


In respect of advertisement on 
hoardings/wall posters in the form of 
non - illuminated sky signs : 
(1) for space upto 1 .00 Sq . metre 
(2) for space above 1.00 Sq . metre 

and upto 2 .50 Sq . metre 
(3) for every additional 2 .50 Sq. metres 


1. 20 


300 .00 ( for 1 year ) 


1.80 
1.20 


600 .00 ( for 1 year ) 
300.00 ( for 1 year ) 


G . 482/2009/DTP . 


(1) 


(4) 


2 


(2) 

(3) 
1 Posters other than Cinema Posters 
(1) for space not exceeding 0 .50 Sq. metre 1.20 
(2) for space not exceeding 1.00 Sq. metre 2.40 
(3) for every additional 1.00 Sq. metre 

1.00 sq. metre 1. 80 
2 Cinema Posters 


10.00 ( for 7 days ) 
20 .00 (for 7 days ) 
10.00 (for 7 days) 


3 


10 .00 ( for 7 days) 
20 .00 (for 7 days ) 
10.00 ( for 7 days) 


4 


100.00 (for 1 day ) 


200 .00 (for 1 day ) 


5 


500 .00 (for 1 year ) 


(1) for space not exceeding 0 .5 Sq .metre 0 .60 
(2 ) for space not exceeding 1 Sq.metre 1.20 
(3) for every additional 1.00 Sq.metre 0 .90 

or part thereof 
Advertisements carried on vehicles 
(1) for each vehicle other than motor car 6 .00 

or lorry or any other means of 
conveyance propelled by Electrical 

or Mechanical power 
(2) for each motor car or lorry or 

15 .00 
any other means of conveyance 
propelled by Electrical or Mechanical 

power 
Advertisement boards carried about 4 .20 
Illuminated advertisement Boards and 
sky signs 
(1) for space upto 0 .50 Sq.metre 
(2 ) for space above 0 .50 Sq .metre and 6.00 

upto 2.50 sq . metre 
(3) for every additional 2 .50 Sq . metres 5.40 

or part thereof 
Advertisement displayed on screens using 
lantern slides or any other means 
(1) for space upto 0 .50 Sq .metre 
(2 ) for above 0 .50 Sq .metre 
upto 2. 50 Sq . metre 

3.10 
(3) for every additional 2 Sq.metres 2 . 10 

or part thereof 


6 


4 . 20 


500 .00 (for 1 year ) 
1000.00 ( for 1 year ) 


500.00 (for 1 year) 


7 


3 .10 


1200 .00 (for lyear ) 


1500 .00 (for lyear ) 
1000 .00 (for lyear ) 


(1) 


(2) 


8 


100 .00 ( for 1 month ) 

50 . 00 (for 7 days ) 


For advertisements exhibited on screens 
by roll films 
(1) the film does not exceed 30 .5 metres 24 .00 
in length 

6 .00 
(2) Where the film exceeds 37 Sq.metres 

for every additional 10 Sq.metres or 
part thereof 
(a ) Where the film does not exceed 4.00 
30 .5 metres in length 

1.00 
(b ) Where the film exceeds 30.5 2.00 

sq.metres in length for every 
additional 15 .00 metres or part 
thereof 

0 .80 
Advertisement banners 
(1) Upto 3 metres in width 

30 .00 
(2 ) above 3 metre and upto 15 metres 60.00 

in width 


100 .00 (for 1 month ) 

50 .00 (for 7 days) 
50.00 ( for 1 month ) 


25.00 ( for 7 days) 


50 .00 ( for 1 month ) 
100 .00 (for 1 month ) 


By order of the Governor, 


S . M . VIJAYANAND, 
Principal Secretary to Government. 


Explanatory Note 
( This does not form part of the Notification , but is intended to indicate its 
general purport). 

Section 271 of the Kerala Municipality Act, 1994 empowers the Government 
to fix the minimum rates of tax leviable for erecting , exhibiting, fixing or retain 
upon or over any building, wall hoarding , structure or displaying advertisements 
to public view in Kochi Municipal Corporation area in such area . Accordingly 
Government have to fix the minimum rates with effect from 1 -4 - 2009 . 


This notification is intended to achieve the above object. 


കേരള സർക്കാർ 
തദ്ദേശ സ്വയംഭരണ (എഫ്. എം .) വകുപ്പ് 

- വിജ്ഞാപനം 
സ . ഉ .( പി ) നമ്പർ 71/09 / ത . സ്വ . ഭ. വ . 

തിരുവനന്തപുരം, 2009 മേയ് 2. 
എസ്.ആർ. ഒ. നമ്പർ 528/ 2009 - 1994 - ലെ കേരള മുനിസിപ്പാലിറ്റി ആക്റ്റ് 
(1994 ലെ ചട്ടം 20) 271 -ാം വകുപ്പിന്റെ ഒന്നാം ക്ലിപ്ത നിബന്ധന പ്രകാരം നൽകപ്പെട്ട 
അധികാരം വിനിയോഗിച്ചുകൊണ്ടും ഈ വിഷയത്തിന്മേൽ നിലവിലുള്ള വിജ്ഞാപനങ്ങളെ 
അ തി ലം ഘിച്ചു കൊണ്ടും കൊച്ചി മു നി സിപ്പൽ കോർപ്പറേഷൻ പദേശത്ത 
ഏതെങ്കിലും ഭൂമിയിലോ, കെട്ടിടത്തിന്മേലോ, ചുമരിന്മേലോ, പരസ്യപ്പലകയിന്മേലോ, 
എടുപ്പിന്മേലോഅല്ലെങ്കിൽ അതിന്റെമുകളിലോ ഏതെങ്കിലും പരസ്യം കുത്തനെ നിർത്തു 
കയോ, പ്രദർശിപ്പിക്കുകയോ ഉറപ്പിച്ചുവയ്ക്കുകയോ, വച്ചുകൊണ്ടിരിക്കുകയോചെയ്യുകയോ 

പൊതുജനങ്ങൾക്ക് കാണത്തക്കവിധത്തിൽ അങ്ങനെയുള്ള പ്രദേശത്ത് ഏതെങ്കിലും 
രീതിയിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന ഏതൊരാളിൽ നിന്നും 1- 4 - 2009 മുതൽ 
ഈടാക്കാവുന്ന നികുതിയുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക് സർക്കാർ ഇതി നാൽ 
നിർദ്ദേശിക്കുന്നു, അതായത്: 


പട്ടിക 


കമ 
നമ്പർ 


പരസ്യത്തിന്റെ സ്വഭാവവും 

വിസ്തീർണ്ണവും 


നിലവി 
ലുള്ള 
നിരക്ക് 
രൂപ് 


പുതിയ നിരക്ക് 


രൂപ് 


- ( 2 ) 


1 . 20 


300 


300 


( വാർഷികം ) 


600 


1. 20 


300 


ദീപാലങ്കാരമില്ലാത്ത ഹോർഡിങ്ങുകളിലെ 
പരസ്യം, ചുവർ പരസ്യം: 
(1) 1 ച . മീ. വിസ്തീർണ്ണം വരെ -- 1.20 
(2) 1 ച . മീറ്ററിനുമേൽ 2.50 ച . മീ . വരെ 1,80 
( 3) അധികമായി വരുന്ന ഓരോ 

2.50 ച . മീറ്ററിനും 
2 പോസ്റ്ററുകൾ ( സിനിമാ പോസ്റ്ററുകൾ ഒഴികെ) 

(1) 0.50 ച . മീറ്ററിൽ കവിയാത്തത് 
( 2) 1 ച . മീറ്ററിൽ കവിയാത്തത് 

- 2 . 40 
(3) അധികമായി വരുന്ന ഓരോ ച . മീറ്ററിനും 1.80 
3 സിനിമാ പോസ്റ്ററുകൾ : 

(1) 0.50 ച . മീറ്ററിൽ കവിയാത്തത് 
(2) 1 ച . മീറ്ററിൽ കവിയാത്തത് 
(3) അധികമായി വരുന്ന ഓരോ ച . മീറ്ററിനും 0.90 

അതിൽ കുറവിനും 


1. 20 


10 ( 7 ദിവസത്തേക്ക്) 
20 
- 10 


0 . 60 


| 10 (7 ദിവസത്തേക്ക്) 


1 . 20 


( 2) 


5 . 40 


500 


4 വാഹനങ്ങളിൽ വയ്ക്കുന്നപരസ്യങ്ങൾ : 
(1) വിദ്യുച്ഛക്തിയിലോ യാന്തിക ശക്തിയിലോ 6 100 (1 ദിവസത്തേക്ക്) 

പ്രവർത്തിക്കുന്ന മോട്ടോർ കാർ, ലോറി 
ഒഴികെയുള്ള ഏതു വാഹനങ്ങളിലെ 

പരസ്യങ്ങൾക്കും 
( 2) വിദ്യുച്ഛക്തിയിലോ യാന്തിക ശക്തിയിലോ 15 200 ,, 

പ്രവർത്തിക്കുന്ന ലോറികൾ തുടങ്ങിയ 

വാഹനങ്ങൾ 
5 പരസ്യങ്ങൾ വഹിക്കുന്ന ബോർഡുകൾ 4.20 

4 .20 500 

500 ,, 
6 ദീപാലങ്കാരമാക്കിയ പരസ്യങ്ങളും ആകാശ 
പരസ്യങ്ങളും 
(1) 0.50 ച . മീ . വിസ്തീർണ്ണമുള്ളത് 4 .20 500 ( വാർഷികം) 
( 2) 0 . 50 ച . മീ . മുതൽ 2 .50 ച . മീ . വരെ 6 1000 

വിസ്തീർണ്ണമുള്ളത് 
(3) അധികമായി വരുന്ന ഓരോ 2.50 

ച . മീറ്ററിനും അതിൽ കുറവിനും 
7 സ്ക്രീനുകളിൽ ലാന്റേൺ സ്ലഡ് 
മുഖേനയുള്ള പരസ്യങ്ങൾ 

(1) 0.50 ച . മീ . വിസ്തീർണ്ണമുള്ളത് 3. 10 1200 ( വാർഷികം) 
(2) 0.50 ച . മീ . മുതൽ 2.50 ച . മീ . വരെ 3.10 1500 

വിസ്തീർണ്ണമുള്ളത് 
- (3) അധികമായി വരുന്ന ഓരോ 

2 , 10 1000 
- 2 ച . മീറ്ററിനും 
8 സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്ന റോൾ 
ഫിലിമുകൾക്ക് 
(1) 30.5 മീറ്ററിനുമേൽ കവിയാത്ത 

- 100 (1 മാസത്തേക്ക്) 
വിസ്തീർണ്ണമുള്ളത് 

50 (7 ദിവസത്തിൽ 

കുറയാത്തെ 

കാലത്തേക്ക്) 
(2) 37 ച .മീറ്ററിന് മുകളിൽ അധികമായി 
- വരുന്ന ഓരോ 10 ച . മീറ്ററിനോ ആയതിന്റെ 
ഭാഗത്തിനോ 
( എ ) 30 . 5 മീ . നീളത്തിൽ 

4 100 (1 മാസത്തേക്ക്) 
കവിയാത്ത ഫിലിമുകൾക്ക് - 1 50 (7 ദിവസത്തേക്ക്) 


h 


( 2) 


( ബി ) 30 . 5 ച . മീ . നീളത്തിൽ 2 50 (1 മാസത്തേക്ക്) 
- കൂടുതലായി വരുന്ന ഓരോ 0.80 25 (7 ദിവസത്തേക്ക്) 
15 മീറ്റർ നീളമുള്ള ഫിലിമുകൾക്ക് 


9 ബാനറുകൾ 


(1) 3 മീ . വരെയുള്ളത് 
(2) 3 മീ . മുതൽ 15 മീ . വരെയുള്ളത് 


- 50 ( 1 മാസത്തേക്ക്) 

100 ( 1 മാസത്തേക്ക്) 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 

എസ്. എം . വിജയാനന്ദ്, 
ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ പൊതു ഉദ്ദേശ്യം വെളിപ്പെടു 
ത്തുന്നതിന്ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

- 1994- ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ ( 1994 - ലെ ചട്ടം 20) 271 -ാം വകുപ്പ്- കൊച്ചി 
മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്തെഏതെങ്കിലും ഭൂമിയിലോ, കെട്ടിടത്തിന്മേലോ, 
ചുമരിന്മേലോ, പരസ്യപ്പലകയിന്മേലോ, എടുപ്പിന്മേലോഅല്ലെങ്കിൽ അതിന്റെമുകളിലോ 
ഏതെങ്കിലും പരസ്യം കുത്തനെ നിർത്തുകയോ, പ്രദർശിപ്പിക്കുകയോ ഉറപ്പിച്ചു 
വയ്ക്കുകയോ, വച്ചുകൊണ്ടിരിക്കുകയോ പൊതുജനങ്ങൾക്ക് കാണത്തക്കവിധത്തിൽ 
അങ്ങനെയുള്ള പ്രദേശത്ത്ഏതെങ്കിലും രീതിയിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന 
ഏതൊരാളിൽ നിന്നും വസൂലാക്കുന്ന ഏറ്റവും കുറഞ്ഞ നികുതി നിരക്ക് നിശ്ചയിക്കു 
ന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നു. അപ്രകാരം അതിൻകീഴിൽ 1- 4 - 2009 മുതൽ 
കുറഞ്ഞ നിരക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു. 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


